PART IV 
Private Advertisements and Miscellaneous Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വിജ്ഞാപനം 
നമ്പർ സി3 - 3256 /07- 1. - 

- 2008 ഒക്ടോബർ 15. 
-- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 6935/ RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത വയനാട് മുസ്ലീം ഓർഫനേജ് വക 
സുൽത്താൻബത്തേരി താലൂക്കിൽ നെൻമേനി വില്ലേജിൽ 
1235 / 2 , 1231 എന്നീ സർവെ നമ്പരുകളിൽപ്പെട്ട 7 സെന്റ് 
സ്ഥലവും അ തിലിരുപ്പ് 14 മുറികളുള്ള ഷോപ്പിംഗ് 

കോംപ്ലക്സം വിൽപ്പന നടത്തുന്നതിന് വഖഫ് സെക്രട്ടറി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . ടി വസ്തു വിൽപ്പന 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് 
ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി. ഐ . പി. റോഡ്, 
എറണാകുളം, കൊച്ചി- 17 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
യാതൊരു വിധ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും 
പരിഗണിക്കുന്നതല്ല എന്ന വിവരവും ബന്ധപ്പെട്ട 
എല്ലാവരോടും ഇതിനാൽ അറിയിക്കുന്നു . 
വി. ഐ . പി. റോഡ്, കലൂർ, ( ഒപ്പ്) 
കൊച്ചി. 

ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


